Government of Kerala 
- കേരള സർക്കാർ 

2010 


Reg. No. രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009- 2011 


ലാ 


. 


- 


- 


ക 


- 


സ 


ERALA 


പ8t of 


Y 


| - 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LV 
വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ് 


8th June 2010 

2010 ജൂൺ 8 
18th Jyaishta 1932 
1932 ജ്യേഷ്ഠം 18 


നമ്പർ 


PART III 
Education Department 


വിജ്ഞാപനം 


(1 ) 


നമ്പർ റ്റി. എക്സ് 


. 2/ 4413 / 2010 . 


2010 ജൂൺ 1. 


നമ്പർ റ്റി . എക്സ് 


. 13 / 4327 / 2010. 


2010 


മേയ് 


16 . 


- സാങ്കേ തിക പരീക്ഷാ കൺ കോ ളർ 2004 ജൂൺ 
മാസത്തിൽ നടത്തിയ കെ . ജി. റ്റി. ( TEN) ഹയർ പരീക്ഷയിൽ 
ആറ് റി ങ്ങ ൽ സർക്കാർ പോളി ടെക് നിക്ക് കോളേജിൽ 
നിന്നും രാജി സ്റ്റർ നമ്പർ 9100 പ്രകാരം പാസ്സായ 
ശ്രീമതി ലിജിമോൾ, എസ്. എന്നവർക്ക് നൽകിയ കെ . ജി. റ്റി. 
( TEN) ഹയർ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം-( 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


- സാങ്കേതിക പരീക്ഷാ കൺ കോ ളർ 1987 ജൂല 
മാസത്തിൽ നടത്തിയ ഫുഡ് ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് പരീക്ഷയിൽ 
കോഴിക്കോട് ഫുഡ് ക്രാഫ്റ്റിൽനിന്നും രജിസ്റ്റർ നമ്പർ 14833 
പ്രകാരം പാസ്സായ ശീമാൻ റ്റി . തങ്കച്ചൻ എന്നയാൾക്ക് 
നൽകിയ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. ആർക്കെ 
ങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക 
പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന വിലാസ 
ത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺ ട്രോ ള 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


സാങ്കേതിക പരീക്ഷാ വിഭാഗം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ജോയിന്റ് കൺട്രോളർ. 


8th JUNE 2010] 


EDUCATION DEPARTMENT 


SHORT TENDER NOTICE 


No. D3- 1580 / 2010 . 


20th May 2010 . 


രൂപ 1,200 + 4 % വാറ്റ് അടച്ച് അപേക്ഷിച്ചാൽ ദർഘാസ് ഫോറ 
ങ്ങൾ ലഭിക്കുന്നതാണ്. തനിപ്പകർപ്പ് ആവശ്യമുള്ളവർ രൂപ 
600 + 4 % വാറ്റ് അടച്ച് കൈപ്പറ്റാവുന്നതാണ്. ദർഘാസ് ഫോറ 
ത്തിന്റെ വില ചെക്ക്, ഡി. ഡി., പോസ്റ്റേജ് സ്റ്റാമ്പ്, ഐ . പി . ഒ. 
എന്നിവ മുഖേന അടയ്ക്കാവുന്നതല്ല . വി . പി . പി . അനുവദനീ 
യമല്ല . ദർഘാസ് ഫോറങ്ങൾ 29 - 6- 2010 - ന് ഉച്ചയ്ക്ക് 3 മണി 
വരെ പണമടച്ച് കൈപ്പറ്റാവുന്നതാണ്. 

- ദർഘാസ് ഫോറം തപാൽ മാർഗ്ഗം ആവശ്യമുള്ളവർ 
27 രൂപ തപാൽ ചാർജ്ജായി അധികം അയയ്ക്കേണ്ടതാണ്. 


Details ofwork 


Sealed tenders are invited for Aluminum Fabrication 
work at different rooms of Government Engineering 
College, Kannur. 

- The tender should be superscribed No. D3/1580 /10 
and addressed to the Principal, Government College of 
Engineering, P. O . Parassinikkadavu , Kannur-670 563. Last 
date of receipt of tender is on 29 -6 -2010 at 4 p .m . and the 
tender will be opened at 11 a .m . on 30 -6 - 2010 in the 
presence of such of the tenderer or their authorised 
representatives who may be present at the time. Late 
tenders will not be accepted . 

Intending tenderers may on application to the 
Principal, Government College of Engineering, P . 0 . 
Parassinikkadavu , Kannur-670 563 obtain the requisite 
tender forms on which tenders should be submitted . 
Application for the tender forms should be accompained 
by a Cash Remittance of Rs. 1, 200 plus 4 % ST which is 
the price fixed for a form /set of forms and which is not 
refundable under any circumstances . The tender forms are 
not transferable. Sale of tender forms will be closed at 
3 p . m . on 29 -6 -2010 . Cheques, Postage Stamps, D . D ., I.P.O . 
etc. will not be accepted towards the cost of forms, not 
will the forms be sent as per V .P. P. Duplicate forms, if 
required will be issued at Rs. 600 plus 4 % ST per copy. 

Those who want tender form by post should sent an 
additional amount of Rs. 27 towards the postal charge . 


PVC Panelling with clips as per the measurements in 
thesketch partition Area to be panelled in a Room - 49.68 Sq . mts . 
Total Area including Doors (5 Rooms) - 248.4 Sq.mtrs. 

SPECIFICATION OF WORKS 
| 1. Aluminum sections 2 x1 ( Thickness 0 .75mm) medium 

Anodized 
2 . PVC Laminated Board 10mm thick (Ceiling Board ) 
3. Glass plain 4mm thick 
4. Doors with 3 x6 Size with handles , Locks of door 

section (As per the Sketch I A , I B ) 
HOD s Office 

Details ofwork (As per Sketch II A , II B ) 
Aluminum Fabrication work as per Sketch II A , II B 
Hylum and Glass Panelling with clips using coloured 
Aluminium sections. 
Area to be pannelled for a Room — 29.7 Sq.mts . 
TotalArea for 5 Rooms— 148 .5 Sq .mts . 
SPECIFICATION OF WORK (ALU SECTIONS ELECTROPLATED WITH 

COLOUR): 
| 1. Aluminum sections 2 /2 ”x11/2 with colour plated 

- (0 .75mm thick) 
2. Door with Door sections of colour plated, plain glass of 

6 mm thick with Hydraulic pusher, steel Handles on 

both side and lock 
- 3 , Glass plain - 6mm thick 

4. Glass fade _ 4mm thick 
5 . Hylum sheet — 6mm thick with both sides finished . 


കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 
വിവിധ മുറികളിൽ അലൂമിനിയം ഫേബിക്കേഷൻ ജോലി 
ചെയ്യുന്നതിന് മുദ്രണം ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


മുദ്രണം ചെയ്ത ദർഘാ സു കൾ പിൻ സി പ്പാൾ, 
ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കണ്ണൂർ- 670 563 എന്ന 
വിലാസത്തിൽ 29 - 6- 2010 - ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായി 
ലഭിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനും തീയതിക്കുമകം 
ലഭിക്കുന്ന മുദ്രണം ചെയ്ത ദർഘാസുകൾ 30 - 6 - 2010 - ന് 
രാവിലെ 11 മണിക്ക് ഹാജരായിട്ടുള്ള അംഗീകൃത പ്രതിനിധി 
കളുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


ദർ ഘാസ് ഫോറ ങ്ങ ൾ ആവ ശ്യമുള്ള വ്യക്തികൾ 
സ്ഥാപനങ്ങൾ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് 
കോളേജ്, കണ്ണൂർ- 670 563 എന്ന വിലാ സ ത്തിൽ 


Government Engineering 
College , Kannur. 


( Sd .). 
Principal. 


